Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


മാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


24th December 2013 
2013 ഡിസംബർ 24 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


3rd Pousha 1935 
1935 പൌഷം 3 


PART III 
Stores Purchase 


Kerala Public Service Commission 

TENDER NOTICE 

[ No. 6/2013] 
No. R & A I (1) 49439/ 05/ GW. 25th November 2013. 

Sealed tenders are invited for the supply of 67 
Desktop Computers as per the specifications given in the 
Schedule of Items as mentioned. 


5. 


6 . 


7. 


The payment for items will be made after 
acertaining the quality , working ability and 
certification by Technical experts. 
The Security Deposit will be released only after 
the expiry of the warranty period . 
Product training to be given to PSC Officers and 
Technicians. 
24 x 7 Support as offered by agency. 
Incase of failure to supply the item in 
accordance with the conditions mentioned in the 
invoice and the purchase order, the Commission 
shall have the power and authority to recover 
from you any loss for damage caused to the 
Commission . 


có 


o 


10 . 


The tender should be superscribed “ Tender 
No . 06 /2013 — Supply of 67 Desktop Computers ” and 
addressed to The Secretary , Kerala Public Service 
Commission , Pattom P. O ., Thiruvananthapuram , Kerala , 
Pin -695 004 . Tenders will be received upto 1 p . m . on 
30 - 12 -2013 and will be opened at 3 p . m . on 30 - 12 -2013 in 
the presence of the tenderers or their authorized 
representatives who may be present at that time. Late 
tenders will not be accepted . 

Intending tenderers may send application to 
The Secretary, Kerala Public Service Commission and 
obtain the requisite tender forms. Application for the 
tender form should be accompanied by a cash remittance / 
M .O ./ D . D . ( favouring Secretary, Kerala Public Service 
Commission payable at Thiruvananthapuram ) of 

3 , 200 including VAT , which is the price fixed for 
a tender form and not refundable under any 
circumstances. The tender forms are not transferable . 
Duplicate tender forms, if required will be issued at a 
cost of 1 ,700 per copy. The sale of tender form will be 
closed at 12 Noon on 30 - 12 - 2013 . Cheques, Postal Orders, 
Postal Stamps etc., will not be accepted towards the cost 
of the forms nor will the forms be sent by V . P. P . Kerala 
Stamp Paper will be supplied to the intending tenderers 
outside Kerala for execution of agreement along with the 
tender in case they request for the same and remit 130 
separately ie . * 100 for Stamp Paper and 30 towards 
incidental expenses . Money Order alone will be accepted 
for this purpose . 

Date upto which the rates are to be firm — 30 - 3 -2014 . 

Address of Officer from whom tender forms are to be 
obtained and to whom tenders are to be sent Secretary, 
Kerala Public Service Commission , Thulasi Hill, Pattom 
Palace P. O ., Thiruvananthapuram -695 004 . 

Name and Designation of the Controlling Officer 
P . C . Binoy , Secretary , Kerala Public Service 
Commission , Thulasi Hill, Pattom Palace P. O ., 
Thriuvananthapuram -695 004. 


The Make, Model, Year of Manufacture etc ., of 

the servers quoted should be clearly mentioned . 
11. All charges, taxes, duties and levies should be 

clearly indicated . 
12 . Dealership certificate from the manufacturer 

should be produced along with the tender. 


OTHER DETAILS 


2. 


TERMS AND CONDITIONS 


Warranty — Three years on site comprehensive 
warranty . 
The items should be installed at office of the 
KPSC , Pattom with out any additional charges 
within 10 days from the date of the supply 
order . 


The tenders should be superscribed “ Tender 
No . 06 / 2013 for the supply of 67 Desktop 
Computers addressed to The Secretary , Kerala 
Public Service Commission , Thulasi Hill , Pattom 
Palace P. O ., Thiruvananthapuram -695 004 . 
Last date and time of receipt of tender forms— 
1 p . m . on 30 - 12 -2013. 
Late tenders will not be accepted . 
Every tenderer should send along with his 
tender an Earnest Money Deposit ( EMD ) 
equivalent to 1 % of the total amount quoted 
by the tenderer, and an agreement executed in 
the Kerala Stamp Paper worth * 100 the details 
of which are available in the tender forms itself 
by a crossed Demand Draft payable at 
Thiruvananthapuram drawn in favour of 
Secretary , Kerala Public Service Commission , 
Thulasi Hill, Pattom Palace P . O . , 
Thiruvananthapuram -695 004 . 
The EMD of the unsuccessful tenderers will be 
returned as soon as possible after the tender is 
settled . 
The EMD of the successful tenderers will 
adjusted towards the Security Deposit . 
Security Deposit of 5 % of the purchase value 
should be deposited with by way of DD 
payable at Thiruvananthapurm drawn in 
the name of The Secretary , Kerala Public 
Service Commission , Thulasi Hill, Pattom 


5. 


3. 


Initial Operation to the satisfaction of Kerala 
Public Service Commission will be the 
responsibility of the supplier. 
In case of under performance of the item during 
the warranty period the firm should replace 
the item immediately . If the item had to be 
replaced for under performance during the 
Waranty period , the period of warranty will 
recommence from the date of replacemment. 


- ടെണ്ടർ റേറ്റ് നിലനിൽക്കുന്ന കാലാവധി - 30 - 3 - 2014. 

ടെണ്ടർ ഫോമു ക ൾ ലഭി ക്കു ന്നതും ടെണ്ട റു കൾ 
സമർപ്പിക്കേണ്ടതുമായ ഓഫീസറുടെ അഡ്രസ്സ് സെക്രട്ടറി, 
- കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ, പട്ടം പാലസ് പി . ഒ ., 
തിരുവനന്തപുരം, പിൻകോഡ്-695 004. 


8 . 


Palace P. O ., Thiruvananthapuram -695 004 . The 
Security Deposit will be returned after 
satisfactory fulfillment of the contract. 
The tenders will be opened at 3 p . m . on 
30 - 12 - 2013 in the presence of such of the 
tenderers or their authorized representatives as 
may be present at that time. 
The right to reject any tender in full or in part 
and receipt of last date without assigning any 
reasons thereof is reserved with the purchasing 
officer. 


നിബന്ധനകളും വ്യവസ്ഥകളും 


1 . 


9 . 


വാറന്റി മൂന്ന് വർഷക്കാലത്തെ വാറണ്ടി കാലാവധി 
വ്യവസ്ഥ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. 
സയെഓർഡർ ലഭിച്ച് 10 ദിവസത്തിനുള്ളിൽ കേന്ദ്ര 
ആഫീസിൽ ടെണ്ട റു കാരുടെ സ്വന്തം ചില വിൽ 
കമ്പ്യൂട്ടർ എത്തിച്ച് പ്രവർത്തിപ്പിച്ച് തരേണ്ടതാണ്. 
കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷന് തൃപ്തിയാകുന്ന 
രീതിയിൽ കമ്പ്യൂട്ടറുകൾ സ്ഥാപിച്ച് കമ്മീഷൻ 


Note : — More details can be obtained from office of Joint 

Secretary, R & A Wing , Kerala Public Service 
Commission or visit www .keralapsc.gov.in . 


- 


3. 


പ്രവർത്തിപ്പിച്ച് നൽകേ ണ്ടത് സപ്ലേ ചെയ്യു ന്ന 
സ്ഥാപനത്തിന്റെ ചുമതലയാണ്. 
വാറന്റി കാലാവധിക്കുള്ളിൽ കമ്പ്യൂട്ടറുകൾ തൃപ്തിക 


മായി പ്രവർത്തിക്കാത്തപക്ഷം അവയ്ക്ക് പകരമായി 
പുതിയ മെഷിനുകൾ സപ്ലെചെയ്യേണ്ടതും പുതിയ 
മെഷീനുകൾ സപ്ലെചെയ്ത സമയം മുതൽ വാറന്റി 
കാലാവധി ആരംഭിക്കുന്നതുമാണ്. 
സപ്ലെ ചെയ്യുന്ന കമ്പ്യൂട്ടറുകളുടെ ഗുണനിലവാരം, 
കാര്യക്ഷമത എന്നിവയെ സംബന്ധിച്ച വിദഗ്ധന്റെ 
സർട്ടിഫിക്കറ്റിനു വിധേയമായി മാത്രം ടെണ്ടർ തുക 
മാറി നൽകുന്നതാണ്. 
സെക്യൂ രിറ്റി ഡെപ്പോസിറ്റ് വാറന്റി കാലാ വധി 
പൂർത്തിയായശേഷം തിരികെ നൽകുന്നതാണ്. 
- പി . എസ്. സി . ഓ ഫീ സേ ഴ് സിനും ടെക് നീ 
| 1 ൻ സ ി ന ് 
പ്രവർത്തന പരിശീലനം നൽകേണ്ടതാണ്. 
കമ്പ്യൂട്ടറുകൾക്ക് 24 x 7 Support നൽകണം. 


- 


കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെ ആവശ്യത്തിനായി 
67 ഡെസ്ക് ടോപ്പ് കമ്പ്യൂ ട്ടേഴ്സ് കേന്ദ്ര/ മേഖലാ/ ജില്ലാ 
ഓഫീസുകളിൽ സ്ഥാപിക്കു ന്ന തി നായി മത്സരാടിസ്ഥാ ന 
ത്തിലുള്ള സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിക്കുന്നു. 

ടെണ്ടർ ഉള്ളടക്കം ചെയ്ത കവറിന് പുറത്ത് “ ടെണ്ടർ 
നമ്പർ 6/ 2013 , 67 ഡെസ്ക് ടോപ്പ് കമ്പ്യൂ ട്ടേഴ്സ് സപ്ല 
ചെയ്യുന്നതിന് എന്ന് രേഖപ്പെടുത്തി സെക്രട്ടറി, കേരള പബ്ലിക് 
സർവ്വീസ് കമ്മീഷൻ, പട്ടം പി. ഒ., തിരുവനന്തപുരം, കേരളം, 
പിൻകോഡ്-695 004 എന്ന വിലാസത്തിൽ 30 -12- 2013 ഉച്ചയ്ക്ക് 
1 മണി വരെ സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ സമർപ്പിച്ചവരു 
ടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
ലഭ്യമായ ടെണ്ടർ 30 - 12 - 2013 - ന് ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് 
തുറക്കുന്നതും അനന്തരനടപടികൾ സ്വീകരിക്കുന്നതുമാണ്. 
നിർദ്ദിഷ്ട തീയതിയും സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. 

കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ സെകട്ട റിക്ക് 
അപേക്ഷ നൽകിയാൽ ടെണ്ടർ ഫോമുകൾ ലഭിക്കുന്നതാണ്. 
അപേക്ഷയോടൊപ്പം ടെണ്ടർ ഫോമിന്റെ വിലയായ 1 3,200 
( നികുതികൾ ഉൾപ്പെടെ) ക്യാഷ്/മണിയോർഡർ എന്നിവയായോ, 
സെക്രട്ടറി, കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ എന്ന പേരിൽ 
എടുത്തിട്ടുള്ള തിരുവനന്തപുരത്ത് മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് 
ആയോ ഹാജരാക്കേണ്ടതാണ്. പ്രസ്തുതതുക തിരികെ 
ലഭി ക്കു ന്ന ത ല്ല . ടെണ്ടർ ഫോമുകൾ കൈമാറ്റം ചെയ്യാൻ 
പാടില്ല . ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ ഫോമുകൾ ആവശ്യമുള്ളപക്ഷം 
ഒരു പകർപ്പിന് ? 1,700 നിരക്കിൽ ലഭിക്കുന്നതാണ്. ടെണ്ടർ 
ഫോമുകളുടെ വിൽപ്പന 30 - 12- 2013- ന് ഉച്ചയ്ക്ക് 12 മണിക്ക് 
അവസാനിക്കുന്നതാണ്. ടെണ്ടർ ഫോമുകളുടെ വിലയായി 
ചെക്ക്, പോസ്റ്റൽ ഓർഡർ, പോസ്റ്റൽ സ്റ്റാമ്പ് എന്നിവ 
സ്വീകരിക്കുന്നതല്ല . ടെണ്ടർ ഫോറങ്ങൾ വി . പി . പി . മുഖേന 
ഈ ഓഫീസിൽ നിന്നും അയച്ചുകൊടുക്കുന്നതല്ല . കേരളത്തിന് 
പുറത്ത് നിന്നും ടെണ്ടറുകൾ സമർപ്പിക്കുമ്പോൾ ആവശ്യമായ 
സമ്മതപത്രം തയ്യാറാക്കുന്നതിനുള്ള ചെലവിനായി ? 130 
( സ്റ്റാമ്പ് പേപ്പർ ? 100 + 30 യാദ്യ ശ്ചിക ചില വു കൾ) 
മണിയോർഡർ ആയി അയയ്ക്കുന്നപക്ഷം ഓഫീസിൽ നിന്നും 
അയച്ചുതരുന്നതാണ്. ഇതിനായി മണിയോർഡറുകൾ മാത്രമേ 
സ്വീകരിക്കുകയുള്ളൂ. 
- സൂപ്പർസ്ക്രിപ്ഷൻ ടെണ്ടർ നമ്പർ 6/2013, 67 ഡെസ്ക് 
ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് പുതുതായി KPSC കേന്ദ്ര/ മേഖലാ/ ജില്ലാ 
ഓഫീസുകളിൽ സ്ഥാപിക്കുന്നതിന്. 


6 . 


- 


8 . 


ഇൻവോയിസിലും സപ്ലെഓർഡറിലും നിർദ്ദേശിച്ചി 
ട്ടുള്ള ഐറ്റംസ്സപ്ലേ ചെയ്യുന്നതിൽ പരാജയ 
പ്പെട്ടാൽ അതിൻമൂലമുള്ള നഷ്ടം ഈടാക്കുന്നതിന് 
കമ്മീഷന് സമ്പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാ 


ണ്. 


-- 


10 . തുക ക്വാട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ മോഡൽ, 
ന് 

വർഷം മുതലായവ ടെണ്ടറിൽ വ്യക്തമായി രേഖപ്പെടു 
ത്തേണ്ടതാണ്. 


11. 


ടെണ്ടറിനോടൊപ്പം നിർമ്മാതാക്കളിൽ നിന്നുള്ള 
ഡീലർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതാണ്. 
മറ്റ് ചാർജ്ജുകൾ, നികുതികൾ, ഡ്യൂട്ടി തുകകൾ, 
ലെവികൾ എന്നിവയും കൃത്യമായി രേഖപ്പെടുത്തി 
യിരിക്കണം. 


മറ്റ് വിശദാംശങ്ങൾ 


1 . 


ടെണ്ടർ സമർപ്പിക്കുന്ന കവറിന് പുറത്തായി “ ടെണ്ടർ 
നമ്പർ 6 / 2013, 67 ഡെസ്ക് ടോപ്പ് കമ്പ്യൂ ട്ടേഴ്സ് 
സപ്ലേ ചെയ്യുന്ന തിന് എന്ന് രേഖപ്പെടുത്തി. 
“ സെക്രട്ടറി, കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ, 
പട്ടം പാലസ് പി . ഒ ., തിരു വ ന പു പു രം , 


2 . 


Keyboard & Mouse, 6 USB Ports 
Mini Tower, DVD RW 


ന് 


Additional 10 / 100 / 1000 Network Card 


Linux preloaded 


+ 


ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 30 -12 - 2013 ഉച്ചയ്ക്ക് 1 മണിവരെ. 
നിർദ്ദിഷ്ട സമയത്തിനുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ 
സ്വീകരിക്കുന്നതല്ല . 
ടെണ്ടറുക ളോ ടൊപ്പം ടെണ്ടർ തുകയുടെ 1 %- ന് 
തുല്യമായ തുക നിരതദ്രവ്യമായി ( ഇ . എം . ഡി .) 

കെ . പി . എസ്. സി . സെകട്ട റിയുടെ പേർക്ക് 
തിരുവനന്തപുരത്ത് മാറാവുന്ന കാസ് ചെയ്ത 
ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയിഉള്ളടക്കം ചെയ്തിരിക്കണം. 
കൂടാതെ ? 100 വിലയുള്ള കേരള സ്റ്റാമ്പ് പേപ്പറിൽ 
സമ്മതപത്രം ( ആവശ്യമുള്ളപക്ഷം) ഉള്ളടക്കം ചെയ്യേ 


3 years Onsite Warranty 


Kerala Public Service Commission , 
Thiruvananthapuram . 


P. C . BINOY , 
Secretary . 


ണ്ട്. 


താണ്. 


ടെണ്ടർ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് 
സ്വീകാര്യമാകാത്ത ടെണ്ടറുകൾ നൽകിയവരുടെ 

നിരതദ്രവ്യം തിരികെ നൽകുന്നതാണ്. 
- 6. സ്വീകരിക്കപ്പെടുന്ന ടെണ്ടറിന്റെ നിരതദ്രവ്യം സെക്യൂ 


ഡിപ്പോസിറ്റിൽ വകകൊള്ളിക്കുന്നതാണ്. 
പർച്ചേസ് വാല വിന്റെ 5 % തുക സെക്യൂരിറ്റി 
ഡിപ്പോസിറ്റായി കെ . പി. എസ്. സി . സെക്രട്ടറിയുടെ 
പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന ഡിമാന്റ് 
ഡാഫ്റ്റായി നൽകേണ്ടതാണ്. കരാർ കാലാവധി 
വിജയകരമായി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് സെക്യൂ 


ഡിപ്പോസിറ്റ് തിരികെ നൽകുന്നതാണ്. 


- ടെണ്ടർ സമർപ്പിച്ചിട്ടുള്ളവരുടെയോ, അവരുടെ പ്രതിനി 


കളുടെയോ സാന്നിദ്ധ്യത്തിൽ 30 - 12 - 2013 ഉച്ചയ്ക്ക 
ശേഷം 3 മണിക്ക് ലഭ്യമായ ടെണ്ടറുകൾ തുറക്കു 
ന്നതാണ്. 


ടെണ്ടറു കൾ കാരണം കൂടാതെ പൂർണ്ണ മാ യോ 
ഭാഗികമായോ നിരസിക്കുന്നതിനും സ്വീകരിക്കുന്ന 
തിനും അവസാന തീയതി നീട്ടിവയ്ക്കുന്നതിനുമുള്ള 
അധികാരം പർച്ചേസിംഗ് ഓഫീസറിൽ നിക്ഷിപ്തമായി 
രിക്കും. 


N . B : - ടെണ്ടർ സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 

-- ആർ & എ ജോയിന്റ് സെക്രട്ടറിയിൽ നിന്നും ലഭിക്കുന്നതാ 


ണ്. 


( ഫോൺ: 0471-2546202, 9447785476 ) 


website : www.keralapsc. gov.in 


SPECIFICATION FOR DESKTOP ‘ PC 


Personal Computers from Leading Manfacturers with 
Intel Core i3 - 3220 Processor, 3MB cache , 3 . 30 Ghz 
or Higher 
OEM / Intel Original Motherboard 
Integrated Graphics , Sound , Network 
2 PCI, 1 PCI Express X 1 ormore 
2 GB DDR3 RAM @ 1333 /1600 Mhz or better with 
8 GB Expandability 


